Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 -2011 


ROVERNM 


ശം 


ാർ 





സ 


KEL 


MENT OF 


त्या 


जपनर 


अवत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


RUVANANTH APU 


SDAY 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st March 2009 

2009 മാർച്ച് 31 
10th Chaithra 1931 
- 1931 ചൈതം 10 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 


- വിജ്ഞാപനം 


നമ്പർ ആർ. ഒ. സി . 55 / 07 /എൽ. 2009 ഫെബ്രുവരി 25. 

- അമ്പലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് 
പഞ്ചായത്തിൽ കുന്നുമ്മ വില്ലേജിൽ കണ്ണാടി കിഴക്കേമുറിയിൽ 
പഴയ സർവെ 348/ 2 റീസർവെ പ്രകാരം ബ്ലോക്ക് നമ്പർ 19- ൽ 
സർവെ 115 / 3, 115 / 4, 115 / 6 എന്നീ നമ്പരുകളിൽപ്പെട്ട ഉദ്ദേശം 
അറുപത് സെന്റ് ( 60 സെന്റ്) പുരയിടം, ടി പുരയിടത്തിൽ 
ഇരുപ്പ് ശീഅന്നപൂർണ്ണേശ്വരി ക്ഷേത്രവും കൈവശം വച്ചും 
ഭരണനിർവ്വഹണം നടത്തിയും വരുന്ന കണ്ണാടി കിഴക്കേക്കര 
വടക്കേമഠത്തിൽ വീട്ടിൽ ശ്രീ . വി . എൻ. രാമചന്ദ്രപണിക്കർ ടി 
ക്ഷേത കാ ര്യ ങ്ങ ൾ നിർ വിഘ് നം നിർവ ഹി ച്ചു കൊ ണ്ടു 
പോകുവാൻ പ്രായാധിക്യവും അസുഖവുംമൂലം സാധിക്കാതെ 
വരുന്ന തി നാലും മറ്റ്വകാശികൾ ഇല്ലാത്ത തി നാലും ടി 
ക്ഷേത്രവും ക്ഷേത്രവസ്തുക്കളും മുതലുകളും തിരുവിതാംകൂർ 
ദേവസ്വം ബോർഡിലേക്ക് നിരുപാധികം വിട്ടുതരുന്നതിലേക്ക് 
അപേക്ഷ ബോധിപ്പിച്ചതനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം 

ബോർഡ് ആവശ്യമായ പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കു 
കയും ടി ക്ഷേത്രവും ക്ഷേത്രവസ്തുക്കളും ഏറ്റെടുത്ത് 
ആയതിന്റെ ഉടമസ്ഥതയും ഭരണ നിർവ്വഹണവും തിരുവിതാം 
കൂർ ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാക്കുന്നത് ടി ക്ഷേത്ര 
വിശ്വാസികൾക്കും ആരാധകർക്കും ടിയാനും കൂടുതൽ ഉപകാ 


പ്രദമാകുമെന്നും ആയതിൽവച്ച് തിരുവിതാംകൂർ ദേവസ്വം 
ബോർഡിന് അധിക ബാദ്ധ്യതകൾ ഒന്നും ഉണ്ടാകുവാനിടയി 
ല്ലെന്നും ബോദ്ധ്യപ്പെട്ടതിനാൽ ടി ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ 
സക ല വിധ സ്ഥാവര ജംഗ മ സ്വ ത്തു ക്കളും ഏറ്റെടുത്ത് 
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാക്കാനും ടി 
ക്ഷേത്രത്തിൽ മൂന്ന് ലാവണങ്ങളിലായി ജോലി നോക്കിവരുന്ന 
ജീവനക്കാരെ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരായി പരിഗണിക്കുന്ന 
തിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ള 
താ ണ്. ഈ സംഗതിയിൽ ആർക്കെങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപംഉണ്ടങ്കിൽ ആയത് ഈ വിജ്ഞാപനം വന്ന 
ദിവസം മുതൽ 30 ദിവസത്തിനകം തിരുവിതാംകൂർ ദേവസ്വം 
ബോർഡ് സെക്രട്ടറി മുമ്പാകെ രേഖാമൂലം സമർപ്പിക്കേണ്ടതാ 
ണ്. ആക്ഷേപങ്ങൾ ഇല്ലാത്തപക്ഷം ടി കാലാവധിക്കുശേഷം 
ടി ക്ഷേത്രവും ക്ഷേത്ര മുത ലു കളും ജീവ ന ക്കാ രെയും 
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് അനന്തര 
നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചുകൊള്ളുന്നു . 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുവേണ്ടി, 


( ഒപ്പ്) 
സെക്രട്ടറി. 


തിരുവനന്തപുരം: 


